Kerala Gazette No. 35 dated 7th September 2021 . 


PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


THIRUVANANTHAPURAM DISTRICT 


തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : ഡോ . നവജ്യോത് ഖോസ ഐ.എ.എസ് . ) 


നമ്പർ ബി20-2202442019 . 


2021 ആഗസ്റ്റ് 13 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചതിൻമേലുള്ള അപ്പീൽ തീർപ്പാക്കി ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


പരാമർശം :-( 1 ) ശ്രീമതി സോണിയ , എൽ . പി . സമർപ്പിച്ച അപ്പീൽ അപേക്ഷ . 


( 2 ) തിരുവനന്തപുരം സബ് കളക്ടറുടെ 10-2-2021 - ലെ RDOTVM / 1732 / 2020 / K2 നമ്പർ ഫയൽ . 


നെയ്യാറ്റിൻകര താലൂക്കിൽ കരുംകുളം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 18 - ൽ റീസർവ്വ 130 / 6 - ൽ ഉൾപ്പെട്ട ഭൂമിക്ക് കേരള സ്റ്റാമ്പ് 
( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാന്റ് , റൂൾസ് 1995 പ്രകാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർ നിശ്ചയിച്ച ന്യായവില 
പുനഃപരിശോധിച്ച് കുറവ് വരുത്തി നൽകുന്നതിനായി ശ്രീമതി സോണിയ , എൽ . പി . പരാമർശം ( 1 ) പ്രകാരം അപ്പീൽ 
അപേക്ഷ സമർപ്പിച്ചിരുന്നു . റീസർവ്വ 130 / 6 - ൽ ഉൾപ്പെട്ട ഭൂമിയെ 03 ( Residential plot with Corporation / Municipality / 
Panchayath / Road Access ) ഇനത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 3,75,000 ( മൂന്നു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ) ആണ് 
നിലവിൽ ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത് . കക്ഷിയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സബ് കളക്ടറുടെ 
കാര്യാലയത്തിൽ നിന്നും ന്യായവില ഫയൽ പരാമർശം ( 2 ) പ്രകാരം ലഭ്യമാക്കിയിരുന്നു . 


പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 29-6-2021 - ന് ഫോൺ മുഖാന്തിരം അപേക്ഷക ഹിയറിംഗിൽ പങ്കെടുത്തു . 
കരുംകുളം വില്ലേജിൽ ഉൾപ്പെട്ട തന്റെ ഭൂമി പ്രധാന റോഡിൽ നിന്നും ഏകദേശം 60 മീറ്റർ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്നുവെന്നും , 
ന്യായവില വളരെ കൂടുതലാണ് എന്നും ആയത് പുനർ നിർണ്ണയിച്ചു നൽകണമെന്നും അറിയിച്ചു . 


പരാമർശം ( 2 ) പ്രകാരം ലഭ്യമായ ആർ , ഡി . ഒ , ഫയൽ പരിശോധിച്ചതിൽ അപേക്ഷാ ഭൂമി നെയ്യാറ്റിൻകര താലൂക്കിൽ 
കരും കുളം വില്ലേജിൽ ബ്ലോക്ക് 18 - ൽ റീസർവെ 130 / 06 -ൽ 14881 -ാം നമ്പർ തണ്ട് പേ രിൽ ഉൾപ്പെട്ടു വരുന്നു വെന്നും , 
സമാനഭൂമി ക ളായി ബ്ലോക്ക് 18 -ൽ റീസർവ്വ ന മ്പർ 130 | 5 , 13 0 17 , 128 138 എന്നി വ യിൽ ഉൾ പ്പെട്ട ഭൂമിയ 
പരിഗണിക്കാവുന്നതാണ് എന്നും പ്രസ്തുത സമാനഭൂമികളെ 03 ഇനത്തിൽ ( Residential plot with Corporation / Municipality / 
Panchayath / Road Access ) ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 50,000 ( അമ്പതിനായിരം രൂപ ) { 62,500 ( അറുപത്തിരണ്ടായിരത്തി 
അഞ്ഞൂറ് രൂപ ) { 37,500 ( മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ) യഥാക്രമം നിശ്ചയിച്ചിട്ടുണ്ട് എന്നും അപേക്ഷാ ഭൂമിയെയും 03 
ഇനത്തിൽ ( Residential plot with Corporation / Municipality / Panchayath / Road Access ) ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 62,500 
( അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ) ന്യായവില നിശ്ചയിക്കാവുന്നതാണ് എന്നും ബോദ്ധ്യപ്പെട്ടു . 


ഈ സാഹചര്യത്തിൽ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാന്റ് ) റൂൾസ് 1995 റൂൾ 5 പ്രകാരം 
ടിയാളുടെ അപേക്ഷയിൻമേൽ സ്വീകരിച്ച നടപടി വിവരം ചുവടെ ചേർക്കുന്നു . 


ഉത്തരവ് 


നെയ്യാറ്റിൻകര താലൂക്കിൽ കരുംകുളം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 18 - ൽ റീസർവ്വ 130 / 6 - ൽ ഉൾപ്പെട്ട ഭൂമിയുടെ ന്യായവില 
കുറവ് ചെയ്ത് നിശ്ചയിച്ചു നൽകുന്നതിനാണ് അപേക്ഷകയായ ശ്രീമതി സോണിയ , എൽ . പി . അപ്പീൽ ഫയൽ ചെയ്തിട്ടുള്ളത് . 
തിരിവനന്തപുരം സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ കരും കുളം വില്ലേജിൽ 
ബ്ലോക്ക് നമ്പർ 18- ൽ റീസർ വ്വ 130 / 6 - ൽ ഉൾപ്പെട്ട ഭൂമിയെ Residential plot with Corporation / Municipality / 
Panchayath / Road Access ( 03 ക്ലാസിഫിക്കേഷൻ ) ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 62,500 ( അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ) 
ന്യായവില കുറവ് ചെയ്ത് നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന വർദ്ധനവുകൂടി 
ഇതിനു പുറമെ കണക്കാക്കേണ്ടതാണ് 


Gaz . No. 35 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


473 


2 


FORM ' C ' 


[ See Rule 5 ( 8 ) ] 


NOTIFICATION 
No. B20 / 220244 / 19 . 

13th August 2021 . 
Whereas , it is expedient to publish a notification showing , revised value of land as required under Section 28A of 
the Kerala Stamps Act , 1959 read with sub - rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 
1995 , the fair value of the land in Re - survey No. 130/6 in Karimkulam Village in Neyyattinkara Taluk of the 
Thiruvananthapuram District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Village and 
Survey No. with 

Sub - division 


Corporation / 
Municipality 
Panchayath 


Fair Value 
of the land 
already fixed 


Classification 

by use 


Revised 
Fair Value 
of land 


Ward 


per Are 


per Are 


₹ 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


Neyyattinkara 


Panchayath 


3,75,000 


62,500 


Thiruvana 
nthapuram 


Karimkulam 

130/6 


Residential 

plot with 
Corporation / 
Municipality / 

Panchayath 
Road Access ( 03 ) 


Note : -Use Predominantly / Commercial / Residential Agricultural ( Wet or Dry ) & others . 


Collectorate , 
Thiruvananthapuram . 


( Sd . ) 
District Collector . 


ERNAKULAM DISTRICT 


NOTIFICATION 


No. N - 33 / 2021 , 

6th July 2021 . 
Whereas , it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act , 1950 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the Fair value fixed for the land mentioned 
against each serial numbers , in respect of the land situated in the Survey / Re - survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column ( 1 ) thereof . 


SCHEDULE 


District - Ernakulam . 


Taluk - Kanayannoor . 


Village — Kakkanad . 


Sl . 
No. 


Sy . 
No. 


Sub 
Division 

No. 


Re - Sy 
Re - Sy . Re - Sy . Sub Municipality / 
Block No. Division Panchayath / 

Corporation 
( 4 ) ( 5 ) ( 6 ) 

( 7 ) 


Name 
of Local 

Body 


Name & 
Number 
of Ward 


Classification Fair Value 
by use 

₹ Z 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


8 


630 


19 


Municipality Thrikkakkara Thrikkakkara - 4 


: 


Residential 7,00,000 
Plot with 
NH / PWD 
Road access 


Revenue Divisional Office , 
Fort Kochi . 


( Sd . ) 
Sub Collector . 


474 


3 


THRISSUR DISTRICT 


FORM ' A ' 


( See Rule 4 ) 


NOTIFICATIONS 


Whereas , it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the Fair value fixed for the land mentioned 
against each serial number , in respect of the land situated in the Survey / Re - survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column ( 11 ) thereof . 


( 1 ) 


No. K.Dis . 5351 / 2021 / B4 . 


15th July 2021 . 


SCHEDULE 


District - Thrissur . 


Taluk - Kodungallur . 


Village - Eriyad . 


Fair Value 


Sl . Survey 
No. No. 


per Are 


Sub Re- Re 
Division Survey Survey 

No. Block No. 


Re - Survey 

Sub 
Division 

No. 


Name of 
Panchayath / Local Body 

Name and Classifi 
Municipality / Panchayath / 

No. of 

cation 
Corporation Municipality / 

Ward by use 
Corporation 


( as per Gazette 

notification 
on 6-3-2010 ) 

₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


1 


1625 


3 


Eriyad 


Grama 
Panchayath 


( 9 ) ( 10 ) 

( 11 ) 
XXII Residential plot 1,00,000 

with Panchayath 

Road access 


( 2 ) 


No. K.Dis . 8225 / 2021 / B4 . 


23rd July 2021 . 


SCHEDULE 


District — Thrissur . 


Taluk — Mukundapuram . 


Village — Puthanchira . 


Fair Value 


Sl . Survey 
No. No. 


per Are 


Sub Re- Re 
Division Survey Survey 
No. 

Block No. 


Name of 
Re - Survey Panchayath / Local Body 

Name and Classifi 
Sub Municipality / Panchayath / 

No. of 

cation 
Division Corporation 

Ward by use 

Municipality / 
No. 

Corporation 


( as per Gazette 

notification 
on 6-3-2010 ) 

₹ Z 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


171 


1A1 


.. 


Dryland 


50,500 


Puthenchira Puthenchira 
Grama 

IX 
Panchayath 


Pindani 
Residential 

plot with 
Private road 

access 


Revenue Divisional Office , 
Irinjalakuda . 


( Sd . ) 
Revenue Divisional Officer . 


Digitally signed by Salim 
A 
Date : 2021.09.30 
17:31:23 + 05'30 


475 


